മേൽ പ്രസ്താവിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 
വടക്കാഞ്ചേരി, പരി ന്തൽമ ണ്ണ , പെരു മ്പാ വൂർ എന്നീ 
ഇൻസ്പെക്ടറാഫീസുകളെ താഴെപ്പറയുന്ന പ്രകാരം വിഭജിച്ച് 
ഉത്തരവാകുന്നു . 
വടക്കാഞ്ചേരി സർക്കിൾ - 1 

വടക്കാഞ്ചേരി സർക്കിൾ - 2 


Department of Legal Metrology 

NOTIFICATION 
No. B2 -1488/ 07. 

24th August 2007 . 
In exercise of powers conferred by sub -section 3 of 
section 5 of the Standards of Weights and Measures 
( Enforcement) Act, 1985, the Controller of Legal 
Metrology , Kerala , hereby defines the local limits of the 
persons appointed , under sub - section ( 1) of section 5 of 
the said Act to exercise his powers and discharge the 
duties conferred or imposed on him by or under this Act 
and Standards Act 1976 , within the area mentioned 
against their Officers in the Schedule below . 


IEDULE 


Jurisdiction 
Kunnathur Taluk 


Chirayinkeez Taluk 


Nedumangad Taluk 


Thalasseri- I 


Name & Designation 
1. Shri S .V . Manoj Kumar, 

Inspector 
2 . Shri K . P . Padmakumar, 

Inspector 
3 . Smt. S . Jaya , 

Inspector 
4 . Shri Sheelan , K ., 

Inspector 
5 . Shri K . P. Padmakumar, 

Inspector 
6 . Shri T. J. Joshi, 

Inspector 
7. Shri B . S . Ajith Kumar, 

Inspector, (Water Meter ) 
8 . Shri N . C . Santhosh , 

Inspector 
9. Shri E . Vinod Kumar , 

Inspector 


Kuttanad Taluk , 
(Additional Charge ) 
North Paravoor Taluk 


Thrissur District 


Ernakulam -II 


ന 


Ernakulam 
(Flying Squad ) 


- 1. വടക്കാഞ്ചേരി 

1. ചൂണ്ടൽ 
2. എരുമപ്പെട്ടി 

2. ചൊവ്വന്നൂർ 
തെക്കുംകര 

3. കണ്ടാണശ്ശേരി 
4. മുള്ളൂർക്കര 

ആർത്താറ്റ് 
- 5 . വരവൂർ 

കുരുംകുളം 
- 6 . ദേശമംഗലം 

- 6. കടവല്ലൂർ 
7 . വള്ളത്തോൾ നഗർ 

7. പോർക്കുളം 
8. വാഞ്ഞാൾ 

8. കാട്ടകാമ്പാൽ 
9 . തിരുവില്വാമല 

9. മുണ്ടത്തിക്കോട് 
10. ചേലക്കര 

| 10 . വേലൂർ 
11. പഴയന്നൂർ 

| 11. കടങ്ങോട് 
- 12 . കൊണ്ടാഴി 
പെരിന്തൽമണ്ണ സർക്കിൾ - 1 പെരിന്തൽമണ്ണ സർക്കിൾ- 2 
1. പെരിന്തൽമണ്ണ (മുനിസിപ്പാലിറ്റി) 1. അങ്ങാടിപ്പുറം 
2. ആലിപ്പറമ്പ് 

2. മക്കരപറമ്പ് 
3. താഴെക്കോട് 

3. കൂട്ടിലങ്ങാടി 
4. വെട്ടത്തൂർ 

4. പുഴക്കാട്ടിരി 
- 5. കീഴാറ്റൂർ 

5. കുറുവ 
6. എടപ്പറ്റ 

6. കോഡൂർ 
7. മേലാറ്റൂർ 

7. മുഖനാട് 
- 8. മങ്കട 

8. പുലാമന്തോൾ 

9. ഏലംകുളം 
പെരുമ്പാവൂർ സർക്കിൾ - 1 

പെരുമ്പാവൂർ സർക്കിൾ- 2 
1. തിരുവാണിയൂർ 

1. പെരുമ്പാവൂർ 

- (മുനിസിപ്പാലിറ്റി) 
2 . വടവകോട് 

2 . രാമമംഗലം 
3. പൂതുക്ക 

വാഴക്കുളം 
4. ഐക്കരനാട് 

ഒക്കൽ 
5. മഴുവന്നൂർ 

കൂവപ്പടി 
6. കുന്നത്ത്നാട് 

- 6. വേങ്ങുർ 
7 . കിഴക്കമ്പലം 

7. മുടക്കുഴ 
8. വെങ്ങോല 

- 8. അശമന്നൂർ 
പെരുമ്പാവൂർ ഇൻസ്പെക്ടറാഫീസിന്റെ അധികാര 
പരിധിയിൽ നിന്നും അശമനൂർ, വേങ്ങൂർ, മുടക്കുഴ എന്നീ 
പഞ്ചായത്തുകൾ കോതമംഗലം ഇൻസ്പെക്ടറാഫീസിന്റെ 
അധികാര പരിധിയോട് ചേർത്ത് കൊണ്ടുള്ള മേൽ 1 -ാം 
പരാ മർ ശ ഉത്ത രാവ് ഇതി നാൽ റദ്ദ് ചെയ്തി രി ക്കു ന്നു . 
നിലവിലുള്ള പെരുമ്പാവൂർ ഇൻസ്പെക്ടർ, പെരുമ്പാവൂർ 
സർക്കിൾ- 1 ഓഫീസിന്റെയും വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ, 
വടക്കാഞ്ചേരി സർക്കിൾ - 1 ഓഫീസിന്റെയും പെരിന്തൽമണ്ണ 
ഇൻസ്പെക്ടർ, പെരിന്തൽമണ്ണ സർക്കിൾ - 1 ഓഫീസിന്റെയും 
ചാർജ്ജ് വഹിക്കേണ്ടതാണ്. 

- മല്ലപ്പള്ളി ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് 
എന്നിവരെ പെരുമ്പാവൂർ സർക്കിൾ - 2 ഓഫീസിലേക്കും 
കുട്ടനാട് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്നി 
വരെ വട ക്കാഞ്ചേരി സർക്കിൾ - 2 ഓ ഫീ സി ലേക്കും 
കാസർഗോഡ് സർക്കിൾ - 2 ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടിംഗ് 
അസിസ്റ്റന്റ് എന്നിവരെ പെരിന്തൽമണ്ണ സർക്കിൾ- 2 ഓഫീസി 
ലേക്കും വർക്കിംഗ് അറേഞ്ച്മെന്റിൽ സ്ഥലം മാറ്റി നിയമിച്ച് 
ഉത്തരവാകുന്നു . 

- ഇനി ഒരു ഉത്ത ര വു ണ്ടാ കു ന്ന തു വ ര മ ല്ല പള്ളി 
ഇൻസ്പെക്ടറാഫീസിന്റെ ചുമതല പത്തനംതിട്ട അസിസ്റ്റന്റ് 
കൺട്രോളറും, കുട്ടനാട് ഓഫീസിന്റെ ചുമതല ചെങ്ങന്നൂർ 
ഇൻസ്പെക്ടറും, കാസർഗോഡ് സർക്കിൾ - 2 ഓഫീസിന്റെ 
ചുമതല കാസർഗോഡ് അസിസ്റ്റന്റ് കൺട്രോളറും വഹിക്കേണ്ട 
താണ്. 


+ ് 


Office of the Controller of 
Legal Metrology, 
Vikas Bhavan , 

ANIL , X ., I. A . S., 
Thiruvananthapuram . Controller of Legal Metrology. 


- ലീഗൽ മെട്രോളജി കൺട്രോളറുടെ നടപടികൾ 
നമ്പർ ബി3 -2673 / 05. 

2005 മേയ് 28. 
പരാമർശം: - 1. ഈ ആഫീസിലെ 1 - 2- 2005- ലെ ബി3- 8381/ 04 -ാം 

നമ്പർ ഉത്തരവ്. 
2 . തൃശ്ശൂർ അസി. കൺട്രോളറുടെ 17 - 12 - 2004 - ലെ 

801/ 04/ എ നമ്പർ കത്ത്. 
3. മലപ്പുറം അസി. കൺട്രോളറുടെ 20- 4- 2005- ലെ 

414 / 05 / എ നമ്പർ കത്ത് . 
4. എറണാകുളം അസി. കൺട്രോളുടെ 1 - 5- 2005- ലെ 
1317 / 04/ ബി നമ്പർ കത്ത് . 

ഉത്തരവ് 
മേൽ 1 -ാം പരാമർശ പ്രകാരം ജോലി ഭാരം കൂടു ത 
ലുണ്ടായിരുന്ന പെരുമ്പാവൂർ ഇൻസ്പെക്ടറാഫീസിന്റെ അധി 
കാര പരിധിയിൽ നിന്നും അശമനൂർ, വേങ്ങൂർ, മുടക്കുഴ എന്നീ 
പഞ്ചായത്തുകൾ മാറ്റി താരതമ്യേന ജോലിഭാരം കുറവുള്ള 
കോതമംഗലം ഇൻസ്പെക്ടറാഫീസിന്റെ അധികാര പരിധിയോട് 
ചേർത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . 

- മേൽ 2 , 3, 4 പരാമർശങ്ങൾ പ്രകാരം ജോലിഭാരം 
കൂടുതലുള്ള വടക്കാഞ്ചേരി, പെരിന്തൽമണ്ണ , പെരുമ്പാവൂർ 
എന്നീ ഇൻസ്പെക്ടറാഫീസുകളെ സർക്കിൾ - 1, സർക്കിൾ - 2 
എന്നിങ്ങനെ രണ്ടായി വിഭജിക്കണമെന്ന് യഥാക്രമം തൃശ്ശൂർ, 
മലപ്പുറം, എറണാകുളം എന്നീ അസിസ്റ്റന്റ് കൺട്രോളർമാർ 
ആവശ്യപ്പെട്ടിരിക്കുന്നു . 


ലീഗൽ മെട്രോളജി കൺട്രോളറുടെ 

( ഒപ്പ്) 
കാര്യാലയം, തിരുവനന്തപുരം. കൺട്രോളർ, ( ലീ . മെ .). 


